Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . oal. MMI 
KL /TV (N )/ 12 / 12 - 14 


GOVERN 


.. S002 


09 Mudah 


SRNMENT 
OF 


ർക്കാ 


* 


IS 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. L 
weijo 57 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th August 2012 

2012 courð 14 
23rd Sravana 1934 
1934 [commo 23 


No . 1 33 


നമ്പർ 


PART III 
Labour Department 


NOTIFICATION 


(L ) in its meeting held on 15 -6 -2012 for promotions to the 
cadre of Senior Superintendent. 


No. E (1 )-4195 / 2012 . 


19th July 2012 


Select List of Senior Superintendent for the year 2012 


The following is the Select List of Officers 
approved by the Government vide Letter No. 10482 /D3/ 
2012 /LBR dated 12 - 7 - 2012 on the recommendation of DPC 
(L ) in its meeting held on 15 -6 - 2012 for promotion to the 
cadre of Deputy Labour Officer. 


1. Smt. Gangaratnam 


2 . Sri Abraham Mathew 


Select List of Deputy Labour Officer for the year 2012 


3. Smt. Mery Isacc 


1. Sri B . Arun 


4 . Sri A . M . Salim 


2 . Sri M . G . Suresh 


5 . Sri K . Rajan 


Office of the Labour 
Commissioner, 
Thiruvananthapuram . 


(Sd .) 
Labour Commissioner. 


6 . Smt. Valsamma Mathew 


7. Smt. P. K . Rajeswari 


NOTIFICATION 
No. E (1 )-4196 /2012 . 


19th July 2012 . 


The following is the Select List of Officers 
approved by the Government vide Letter No. 10483 /D3/ 
2012/LBR dated 12-7 - 2012 on the recommendation of DPC 


Office of the Labour 
Commissioner, 
Thiruvananthapuram . 


(Sd .) 
Labour Commissioner. 


14th Aug . 2012 ] 


LABOUR DEPARTMENT 


106 


NOTIFICATION 


NOTICES 


No. E ( 1)-4197 /2012 . 


19th July 2012 


No . WCA -840 / 2010 . 


23rd July 2012 . 


The following is the Select List of Officers 
approved by the Government vide Letter No. 10481/D3/ 
2012/LBR dated 12 -7 -2012 on the recommendation of DPC 
(L ) in its meeting held on 15 -6 - 2012 for promotions to 
the cadre of Assistant Labour Officer Grade - I/Inspector 
of Plantation . 


Select List of Assistant Labour Officer Grade- I/ 

Inspector of Plantation for the year 2012 


Whereas, The New India Assurance Company Limited 
has deposited with this Court an amount of 
8 ,08 ,595 ( Eight lakhs eight thousand five hundred and 
ninety five only ) as Workmen s Compensation payable to 
the dependents of the deceased workman 
Sri Shibu who met with a fatal accident on 22 -5 - 2003 
arising out of and in the course of his employment as 
under the above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, 3rd Circle , Thiruvananthapuram it 
is understood that the following persons are the 
dependents of the deceased workman within the meaning 
of Section 2 (1) (d ) of the Workmen s Compensation Act, 
1923 . 


1. 


Sri K . P. Unnikrishnan 


2. 


Sri E . P. Lazer 


3. 


Sri T. Balan 


Sri T. P . Radhakrishnan 


DETAILS OF DEPENDENTS 


Sl. 


Sri K . P. Raveendran 


Relationship 

with the 
employee 


Sri E . Krishnan 


Father 


Sri T. M . Mathew 


Age 
Name and Address 

(in case of 

minor) 
1 Sri Venu , K ., 

Shabu Nivas, 
Melathuvila , 
Manikanteswaram P . O ., 

Thiruvananthapuram . 
2 Smt. Girija , do. 
3 Sri V. Shabu , do . 


Sri P. N . Radhakrishanan 


9 . Sri K . Sasidharan 


Mother 


10. 


Sri R . Chandrasekharan Nair 


Brother 


Sri T. K . Ummar 


12 . 


Sri K . N . Ramesh 


13. 


Sri I. Babu 


Now , therefore notice is hereby given that any other 
persons claimimg to be the dependents of the deceased 
workman should prefer their claims, in writing before me 
within 15 days (fifteen days) from the date of publication 
of this notice in the official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


14 . 


Smt. K . T. Sarala 


15. Sri K . Muhammed Koya 


16 . 


Sri M . S. Narayanan Namboothiri 


17 . 


Sri V. Sudarsanan Nair 


18. Smt. C . G . Mary 


19. Smt. A . Bindhu 


20 . 


Sri T. R . Rajeesh 


തിരുവനന്തപുരം കൊല്ലോട് കിള്ളി ഷഫീക്ക് മൻസിലിൽ 
mgå 2600) ulo ng 250 mom ole133 KL -01 -G -4271 
ഗുഡ്സ്ആട്ടോയുടെ ഡവറായി ജോലിനോക്കി വരവെ 
22 - 5 - 2003 - Ố 20 A DOW1 BonTÁSomowl Domes ) 
ഷിബുവിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ട പരിഹാരം 
MORAMölmɔol . 8,08,595 (295)eldu002 29mowloom1 
അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചു രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 
( 1) ( wi) valg BOMINO Midoulaboo slobog 


ome 


Office of the Labour 
Commissioner, 
Thiruvananthapuram . 


(Sd .) 
Labour Commissioner. 


14th AUG. 2012). 


LABOUR DEPARTMENT 


107 


| ( 2 ) 


( 3 ) 


ആശിത രാ യി തിരു വ ന ന്ത പുരം മണിക ണ് റേ ശ്വരം ശ്രീ . കെ . എക്സസ്. കൊച്ചുമോന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
മേലെത്തുവിള ഷാബുനിവാസിൽ (1) ശ്രീ. വേണു ( പിതാവ്), 

നഷ്ടപരിഹാരം നൽകുന്നതിനായി " 8,47, 160 ( എട്ടുലക്ഷത്തി 

നാല്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അറുപതു മാത്രം) ഈ 
(2) ശ്രീമതി ഗിരിജ (മാതാവ്), (3) ശ്രീ . ഷാബു (സഹോദരൻ) 

ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
എന്നിവർ മാത്രമേയുള്ളുവെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . -- ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം 
അപകാ രമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ടിയാന്റെ ആശ്രിതരായി തിരുവല്ല പരുമല ഊഴത്തിൽ കോളനി 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 

യിൽ താമ സി ക്കു ന്ന ( 1 ) ശ്രീ . സേവ്യർ ( പി താ വ് ), 

( 2) ശ്രീമതി മറിയാമ്മ (മാതാവ്) എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തി 

റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
നകം എന്റെമുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 

അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു - അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 

പര സ്യ പ്പെടുത്തി 15 ദിവ സ ത്തി നകം എന്റെമുൻപാകെ 

എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു 

നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ശേഷം സമർപ്പിക്കുന്ന അവകാശ വാ ദ ങ്ങൾ ഒന്നുംതന്നെ 

ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
പരിഗണിക്കുന്നതല്ല. 

വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേ ഷം 
സ മ ർ പ്പി ക്കു ന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ ഒന്നും ത ന്ന 

പരി ഗ ണിക്കു ന്ന ത ല്ല . 
No . WCA - 394/ 2012. 

23rd July 2012. 
Whereas, The Executive Engineer K . S.E .B ., Thiruvalla 
has deposited with this Court an amount - 8, 47 ,160 No . WCA - 422/ 2012 . 

- 23rd July 2012 . 
( Eight lakhs fourty seven thousand one hundred and Whereas, The Chief Manager (HR ), FACT Limited , 
sixty only ) as Workmen s Compensation payable to the Kochi, Ernakulam has deposited with this Court an 
dependents of the deceased workman Sri K . X . Kochumon amount - 5, 60 ,000 ( Five lakh sixty thousand only ) as 
who met with a fatal accident on 3- 11 -2011 arising out of Workmen s Compensation payable to the dependents of 
and in the course of his employment as under the the deceased workman Sri. Midhun Raj who met with a 
above employer. 

fatal accident on 31 - 1 - 2012 arising out of and in the 
And whereas an enquiry conducted through the 

course of his employment as under the above employer. 
Assistant Labour Officer, Thiruvalla it is understood that 

And whereas an enquiry conducted through the 
the following persons are the dependents of the 

Assistant Labour Officer, Adoor it is understood that the 
deceased workman within the meaning of Section 2 (1) (d ) 

following persons are the dependents of the deceased 
of the Workmen s Compensation Act, 1923. 

workman within the meaning of Section 2 (1) (d ) of the 

Workmen s Compensation Act, 1923 . 
DETAILS OF DEPENDENTS 

DETAILS OF DEPENDENTS 
Age Relationship 
Name & Address (in case of with 

Relationship 
minor) the employee 

Name & Address 

( in case of with 
1 Sri Xavior, Father 

minor ) the employee 
Uzhaathil Colony , 

1 Sri Natarajan , 

Father 
Parumala P. O ., Thiruvalla, 

Amritham House , 
Pathanamthitta (District). 

Parakkode P. O ., 
2 Smt. Mariyamma, do. 

Mother 

Adoor. 
2 Smt. Girijakumari, do. 

Mother 
Now , therefore notice is hereby given that any other 
persons claimimg to be the dependents of the deceased 3 Smt. Kaviya Raj, do. 

Sister 
workman should prefer their claims, in writing before me 
within 15 days ( fifteen days) from the date of publication 

Now , therefore notice is hereby given that any other 
of this notice in the official gazette . If no such claims are persons claimimg to be the dependents of the deceased 
received within the stipulated time limit, the entire amount workman should prefer their claims, in writing before me 
of compensation will be disbursed to the dependents within 15 days ( fifteen days ) from the date of publication 
mentioned above. Claims, if any , preferred thereafter will 

of this notice in the official gazette. If no such claims are 
not be considered . 

received within the stipulated time limit, the entire amount 
തിരുവല്ല കെ .എസ്. ഇ . ബി . ഇലക്ട്രിക്കൽ ഡിവിഷന്റെ of compensation will be disbursed to the dependents 
കീഴിൽ കോൺട്രാക്ട് ലൈൻവർക്കറായി ജോലിനോക്കി വരവെ mentioned above. Claims, if any, preferred thereafter will 
3 - 11 - 2011 - ൽ മാരകമായി അപകടമു ണ്ടായി മരണമടഞ്ഞ not be considered . 


Sl. 


SI. 


Age 


NO . 


14th AUG. 2012 ] 


LABOUR DEPARTMENT 


108 


എറണാകുളം എഫ്. എ . സി . റ്റി . കൊച്ചി ഡിവിഷന്റെ 
കീഴിൽ ട്രെയിനിയായി ജോലിനോക്കി വരവെ 30 -1- 2012- ൽ 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ . മിഥുൻരാജിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
S 5,60,000 ( അഞ്ചുലക്ഷത്തി അറുപതിനായിരം മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര 
ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപ്രകാരം 
ടിയാന്റെ ആശ്രിതരായി അടൂർ പറക്കോട് അമൃതം ഹൗസിൽ 
(1) ശ്രീ . നടരാജൻ ( പിതാവ്), (2 ) ശ്രീമതി ഗിരിജാകുമാരി 
(മാതാവ്), (3 ) കുമാരി കാവ്യരാജ് (സഹോദരി ) എന്നിവർ 
മാത്രമേയുള്ളുവെന്നുംറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാര 
മുള്ള ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ട 
ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുൻപാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ട പരിഹാരത്തു ക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതി നു ശേഷം സമർപ്പിക്കുന്ന അവകാശ വാദങ്ങൾ 
ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല . 


നോട്ടീസ് 
നമ്പർ- എ 302/2012 / 

2012 ജൂ ലൈ 6. 
-- ഡബ്ലിയു . സി. സി. 77/ 2006. 

ശ്രീ. ഡേവിസ് s/o വറീത്, മണ്ടി ഹൗസ്, പി. ഒ. മേലൂർ, 
എന്ന തൊഴിലുടമ യുടെ കീഴിൽ ജോലി നോക്കി വരവെ 
അപകടമുണ്ടായി 25 -9 - 2005 -ാം തീയതി മരണമടഞ്ഞ ജെയ്സൺ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതി 
നായി വർക്ക്മെൻസ് കോംപൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ് അനു സരിച്ച് നിർവ്വചിച്ചപകാരം മരണമടഞ്ഞ 
ജെയ്സൺ എന്ന തൊഴിലാളിയുടെആശ്രിതയായി 


- പേരും 
മേൽ വിലാസവും 


മരണമടഞ്ഞ തൊഴിലാളിയു 

മായുള്ളബന്ധം 


അമ്മ 


ത്രേസ്യാമ്മ, 
മണ്ടി ഹൗസ്, 
തെക്കുംമുറി വില്ലേജ്, 
മുരിങ്ങർ പി . ഒ., 
മുകുന്ദപുരം താലൂക്ക്, 
തൃശ്ശൂർ ജില്ല . 


Office of the State 
Advisory Contract Labour 
Board , Thiruvananthapuram . 


( Sd .) 
Employees Compensation 

Commissioner. 


മാത്രമേയുള്ളൂവെന്ന് ചാലക്കുടി അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അ വ കാശം ഈ നോട്ടീസ് കേരള സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെ മുൻപാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത 
സമയപരിധിക്കകം യാതൊരു അവകാശവാദവും ഉന്നയിച്ചി 
ല്ലെ ങ്കിൽ മുഴു വൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് 
വിത രണം ചെയ്യു ന്ന താ ണ് . അതി നു ശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങൾ ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


നോട്ടീസ് 


( 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെ കാര്യാലയം, 
തൃശ്ശൂർ. 


വർക്ക് മെൻസ് കോമ്പൻസേഷൻ 

-- കമ്മീഷണർ 
( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) . 


നമ്പർ ഡി - 731/ 2012. 

2012ജൂ ലൈ 19. 
- Mr. Bindu Sabu, Kaliyath House , Velloor- ന്റെ കീഴിൽ 
ജോലിനോക്കി വരവെ മാരകമായി അ പകടമുണ്ടാ യി 
മരണമടഞ്ഞ ശ്രീ . സണ്ണി, അമ്പലത്തറ വീട്, ചീരക്കാട്ടുപാറ, 
മണീട്, പിറവം ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 5,32,199 ( അഞ്ചുലക്ഷത്തിമുപ്പത്തിരണ്ടായി 
രത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത്) മാത്രം ഈ ഓഫീസിൽ 

കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി ശ്രീമതി, പിറവം, മണീട്, ചീരക്കാട്ടുപാറ, അമ്പല 
ത്തറ വീട്ടിൽ (1) സ്റ്റെല്ല സണ്ണി (ഭാര്യ ), ( 2) ആൽവിൻ സണ്ണി 
( മൈനറായ മകൻ) (3 ) കുമാരി അന്ന സണ്ണി( മൈനറായ മകൾ) 
(4 ) അന്നമ്മ വർഗ്ഗീസ് (മാതാവ്) എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


നോട്ടീസ് 
പുനർ വിജ്ഞാപനം 


നമ്പർ ഡബ്ലിയു . സി . 82 / 2005 / 

2012 ജൂ ലൈ 2 . 
- സി . 3894/ 2010 . 

കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . എം . കെ . സൈതുട്ടി, മാവുള്ളകണ്ടി വീട്, 
കട്ടിപ്പാറ ( പി. ഒ.), താമരശ്ശേരി, കോഴിക്കോട് എന്നവരുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
- 6,66,714 (ആറുലക്ഷത്തി അറുപത്തിയാറായിരത്തി എഴുന്നൂറ്റി 
പതിനാല് മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) 
സു ബൈദ ( വിധവ), മാവുള്ളകണ്ടി വീട്, കട്ടിപ്പാറ ( പി . ഒ.), 
താമരശ്ശേരി, കോഴിക്കോട്, (2) ആയിഷ ( മാതാവ്) (2010 മേയ് 3- ന് 
മരണമടഞ്ഞു ) മാത്രമേ ഉള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശിതരാ ണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 


( ഒപ്പ്) 

എംപ്ലോയീസ് കോമ്പൻസേഷൻ 
റീജിയണൽ ജോയിന്റ് ലേബർ 

കമ്മീഷണർ. 
കമ്മീഷണറുടെ കാര്യാലയം, ( റീജിയണൽ ജോയിന്റ് ലേബർ 
എറണാകുളം. 

കമ്മീഷണർ) 


14th AUG. 2012] 


LABOUR DEPARTMENT 


109 


within the stipulated time limit , the entire amount of 
compensation will be disbursed to the dependents 
mentioned above. Claims, if any preferred thereafter will 
not be considered . 


കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെടുത്തി 
15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ 
ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തി 
നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാ 
രത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു 
ന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 

- ( ഒപ്പ്) 
റീജിയണൽ ജോയിന്റ് ലേബർ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ 
കമ്മീഷണറുടെഓഫീസ്, ( വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
കോഴിക്കോട്. 

- കമ്മീഷണർ). 


- ദി മാനേജർ, ചേംബ എസ്റ്റേറ്റ്, ചേംബ് എന്നിവരുടെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി. 
മര ണ മടഞ്ഞ പാറുവിന്റെ ആശിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 1,10,515 ( ഒരു ലക്ഷത്തി 
പത്തായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ മാത്രം) ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ ടിയാളുടെ 
ആശിത രായി താഴെ പറ യു ന്ന വർ മാത്രമേയുള്ളൂവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


NOTICES 


കമ 
നമ്പർ 


പേരും മേൽവിലാസവും മരിച്ചവരുമായുള്ള വയസ് 

ബന്ധം 


മകൻ 


- 


41 


- (1 ) 
No. B -1145/2011 . 

- 21st June 2012. 
Whereas New India Insurance Company Ltd . has 
deposited with this Court an amount of 
- 1,10 ,515 ( Rupees one lakh ten thousand five hundred 
and fifteen only ) as Workmen s Compensation payable to 
the dependents of the deceased workman Smt. Paru who 
met with a fatal accident on 21 -3 - 1997 arising out of and 
in the course of her employment under the above 
employer. 


- സതീശൻ, 

കല്ലുമടത്തിൽ വീട്, 
എരുമക്കൊല്ലി, 
2 -ാം ഡിവിഷൻ, 
മേപ്പാടി പി . ഒ., 

മേപ്പാടി 
വനജ, 
ചെട്ടിയാർതൊടി, 

നെല്ലിമുണ്ട, 
മാൻകുന്ന്, 

മേപ്പാടി പി . ഒ., 
- വയനാട് 


2 


മകൾ 


46 - 


And whereas an enquiry conducted through the 
Assistant Labour Officer, Kalpetta. It is understood that 
the following persons are the dependents of the 
deceased workman within the meaning of Section 2 ( 1 ) (d ) 
of the Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


Age 


Name and Address Relationship with 

the deceased person 


No . 


1 


Son 


- ടിയാളുടെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകം 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാ ജ രാ യി അ വ കാശം 
തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുകമുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അവധി 
കഴിഞ്ഞുളള ഹർജികൾ പരിഗണിക്കുന്നതല്ല. 


Satheesan , 

Kallumadathil House , 
Erumakolly 
No . 2 Division, 

Meppadi P. O ., Wayanad 
- Vanaja, 

Chettiyarthody, 
Nellimunda, 

Mankunnu , 
Meppadi P. O ., 
Wayanad 


Daughter 


( 2 ) 


No. B -238/2012. 


30th June 2012. 


Now , therefore, notice is hereby given that any other 
person claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within 15 days from the date of publication of this notice 
in the Official Gazette . If no such claims are received 


- Whereas, V . P . Poulose, Thovarimala has deposited 
with this Court an amount of ` 2 , 06,910 ( Rupees Two 
lakh six thousand nine hundred and ten only) as 
Workmen s Compensation payable to the dependents of 
the deceased workman Tijo who met with a fatal accident 
on 13 - 9- 2011 arising out of and in the course of his 
employment under the above employer. 


And whereas an enquiry conducted through the 


14th AUG. 2012 ). 


LABOUR DEPARTMENT 


110 


Assistant Labour Officer, Mananthavady Circle . It is 
understood that the following persons are the 
dependents of the deceased workman within the meaning 
of Section 2 ( 1) (d ) of the Workmen s Compensation 
Act, 1923. 


വി. പി . പൗലോസ്, തൊവരിമല എന്നയാളുടെ കീഴിൽ 
ജോലി നോക്കി വരവെ മാരക മായി അ പ ക ട മു ണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ടിജോയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി " 2,06, 910 (രണ്ടു ലക്ഷത്തി 
ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപ മാത്രം) ഈ 
ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 


DETAILS OF DEPENDENTS 


Age 


Sl. 
No. 


Name and Address Relationship with 

the deceased person 


"sOn 


1 


Father 


- 


53 


ക്രമ 
നമ്പർ 


പേരും മേൽവിലാസവും മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


- 1 


പിതാവ് 


53 - 


Joseph, T. J., 

Thadayil Veedu , 
Kannivayal, 

Mananthavady, 
Wayanad 


ജോസഫ്, ടി . ജെ ., 
തണ്ടയിൽ വീട്, 
കണ്ണിവയൽ, 
മാനന്തവാടി, 

വയനാട് 
എൽസി, പി . ടി . ,, 


2 


Elsy , P. T. do . 


Mother 


- 


47 


- 2 


മാതാവ് 


47 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur 
within 15 days from the date of publication of this 


ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവസത്തിനകം 
ഈ ഓഫീസിൽ രേഖാമൂലം ഹാജ രായി അ വ കാശം 
തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
- മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അവധി 
കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല . 


notice in the Official Gazette . If no such claims are 


received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any preferred thereafter will 
not be considered. 


Office of the Deputy 
Labour Commissioner , 
Kannur. 


( Sd.) 
Deputy Labour Commissioner and 
Commissioner for Workmen s 

Compensation. 


